Regn . No . KERBIL/2012/ 45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL/ TV (N )/634/ 2015-17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


A 


GOVERNN 


Aറ്റിലേക്ക 


കർ 


ള സർക്കാ 
VMENT OF 


ටකාරි 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2017 ജനുവരി 24 
24th January 2017 

1192 മകരം 11 
11th Makaram 1192 

1938 മാഘം 4 
4th Magha 1938 


4 


Vol. VI 


Thiruvananthapuram , 

Tuesday 


No. | 


PART III 
Co -operative Department 


) 


. 


രണ 


ലം 


S നട 


മം 


കോട്ടയം ജില്ല സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 

( ഹാജർ: ശ്രീ . എം . ബിനോയ് കുമാർ) 


നമ്പർ എ . ഇ .എൽ. 1703/ 13. 


2016 ഡിസംബർ 2 . 


വിഷയം - സമാപ്തീകരണം കെ 953 ചങ്ങനാശ്ശേരി താലൂക്ക് കാർഷിക ഗ്രാമവികസന ബാങ്ക് രജിസ്ട്രേഷൻ റദ്ദ് ചെയ് 

ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന : - ( 1) കോട്ടയം ജോയിന്റ് രജിസ്ട്രാറുടെ 23 - 1- 2014 തീയതിയിലെ എ . ഇ . എൽ./ 1703 / 13 നമ്പർ ഉത്തരവ്. 


(2) കോട്ടയം ജോയിന്റ് രജിസ്ട്രാറുടെ ( ജനറൽ) 1-3-2016/ 13 തീയതിയിലെ ഇതേ നമ്പർ ഉത്തരവ്. 


ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 6 - 3 - 2013. തീയതിയിലെ 186 / 13 നമ്പർ കത്ത്. 


(4) ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 31- 10 -2016 തീയതിയിലെ 190/14-ാം നമ്പർ കത്ത്. 


(5) ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 23-11- 2016 തീയതിയിലെ 279/ 12 -ാം നമ്പർ കത്ത്. 


(6) സംഘം ലിക്വിഡേറ്ററുടെ 31- 10 -2016 തീയതിയിലെ 12 -ാം നമ്പർ തീരുമാനം. 


ചങ്ങനാശ്ശേരി താലൂക്കിൽ 30 - 6- 1997- ൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും, 30 - 7- 1997- ൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത 
കെ . 953 ചങ്ങനാശ്ശേരി താലൂക്ക് കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രവർത്തനരഹിതമായതിനെ തുടർന്ന്, സൂചന (1) ഉത്തരവ് 
പ്രകാരം ലിക്വിഡേഷനിലാണ്. ബഹു . കേരള സർക്കാരിന്റെ 45 / 11 -ാം നമ്പർ ഓർഡിനൻസ് പ്രകാരമാണ് ടി സംഘം രൂപീകൃതമായത്. 


307 


24th JAN , 2017) 


CO -OPERATIVE DEPARTMENT 


എന്നാൽ സംഘം രജിസ്റ്റർ ചെയ്തതല്ലാതെ , നിയമാവലിയിൽ പറയുന്ന പ്രകാരമുള്ള യാതൊരുവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും 
നടന്നിട്ടുള്ളതല്ല. മേൽസാഹചര്യത്തിൽ, കേരള സഹകരണനിയമം വകുപ്പ് 66 പ്രകാരം വാഴൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ സംഘത്തിൽ 
പരിശോധന നടത്തുകയും ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ 
സ്വീക രി ക്കാ വു ന്ന താ ണെന്ന് ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് രജി സ് ടാർ സൂചന ( 3 ) പ്രകാരം ശുപാർശ ചെയ്യു ക യും 
ചെയ്തിരുന്നു . തുടർന്ന് സംഘത്തിന്റെ ലിക്വിഡേറ്ററായി ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ആഫീസിലെ വാഴൂർ യൂണിറ്റ് 
ഇൻസ്പെക്ടറെ നിയമിച്ച് സൂചന (1) പ്രകാരം ഉത്തരവ് നൽകി. 

- സംഘത്തിൽ 15 -3 - 2014 - ൽ വാഴൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ ലിക്വിഡേറ്ററായി ചാർജെടുത്തു . 31 -7-2014 - ൽ നിയമാനുസൃതം 
ക്ലെയിം നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തിയെങ്കിലും ആരും തന്നെ ക്ലെയിമുകൾ നൽകിയിട്ടില്ലായെന്ന് സൂചന (5) കത്ത് പ്രകാരം 
ചങ്ങ നാ ശ്ശേരി അസിസ്റ്റന്റ് രജി സ് ടാർ അറിയിച്ചിട്ടു ണ്ട്. തുടർന്ന് കോട്ടയം ജില്ലാ സഹ ക രണ ബാങ്കിന്റെ 
ചങ്ങനാശ്ശേരി ശാഖയിൽ ലിക്വിഡേറ്ററുടെ പേരിൽ അക്കൗണ്ട് ആരംഭിക്കുകയും സംഘത്തിന്റെ ആസ്തി ഇനത്തിൽ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് 
അഗ്രികൾച്ചറൽ & റൂറൽ ഡെവലപ്പ്മെന്റ് ബാങ്കിലെ ഓഹരി നിക്ഷേപമായ - 1,000 പിൻവലിച്ച് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും 
ചെയ്തു . സംഘത്തിന്റെ ആഡിന്റ് സർട്ടിഫിക്കറ്റിൽ കോട്ടയം ജില്ലാ സഹകരണ ബാങ്കിന്റെ ചങ്ങനാശ്ശേരി മെയിൻ ശാഖയിൽ 
സസ്പെൻസ് ഇനത്തിൽ നിക്ഷേപിച്ചിട്ടുള്ളതായി രേഖപ്പെടുത്തിയിരുന്ന 3,150 ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിലേക്ക് വക മാറ്റുന്നതിന് 
നടപടികൾ സ്വീകരിച്ചെങ്കിലും ടി തുക കണ്ടെത്താൻ സാധിച്ചിട്ടില്ലായെന്ന് ബ്രാഞ്ച് മാനേജർ രേഖാമൂലം അറിയിപ്പ് നൽകിയതായി 
സൂചന (5 ) കത്തിൽ അറിയിച്ചിട്ടുണ്ട്. അഫിലിയേഷൻ ഫീസിനത്തിൽ അടയ്ക്കാൻ ബാക്കി നിൽപ്പുണ്ടായിരുന്ന 425 അടച്ചു 
തീർത്തിട്ടുണ്ട്. തുടർന്ന്, ഈടാക്കാൻ സാധിക്കാത്ത ആസ്തികൾ എഴുതിത്തള്ളുന്നതിനും, ബാധ്യതകൾ കണ്ടുകെട്ടുന്നതിനുമായി 
1- 2- 2016 -ാം തീയതിയിൽ ലിക്വിഡേറ്റർ തീരുമാനമെടുത്ത്, ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ മുഖാന്തിരം അപേക്ഷ നൽകുകയും 
സൂചന (2) പ്രകാരം അനുമതി ഉത്തരവ് നൽകുകയും ചെയ്തു . 

- സംഘ ത്തിന് സ്വന്ത മായി സ്ഥല മോ , കെട്ടിടമോ ഇല്ലാത്ത തായും സംഘത്തിന്റെ രജിസ്റ്ററുകൾ ലിക്വി ഡേറ്റർക്ക് 
ലഭ്യമാകാത്തതുമായ സാഹചര്യത്തിൽ 2009 - 10 വർഷത്തിലെ ആഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ലിക്വിഡേറ്റർ 
കണക്കുകൾ തയ്യാറാക്കിയത്. ആയത് പ്രകാരം ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കിപത്രം, നാളിതുവരെയുള്ള വരവ് 
ചിലവ് കണക്ക്, ഇപ്പോഴത്തെ ബാക്കി പത്രം, എഴുതിത്തള്ളിയ ആസ്തി- ബാധ്യതകൾ എന്നിവ താഴെ പറയും പ്രകാരം നൽകുന്നു . 


ലിക്വിഡേറ്റർ ചാർജ്ജ്എടുത്ത തീയതിയിലെ ബാക്കിപത്രം 


ബാധ്യത 


തുക 


ആസ്തി 


തുക 


പിരിഞ്ഞുകിട്ടിയ ഓഹരി മൂലധനം 3000 


കൈവശമുള്ള തുക 


2 .50 


തൻചിലവും സിൽബന്ധി ചിലവും 425 


ബാങ്കിൽ നിക്ഷേപം 


3150 


1000 


അഡ്വാൻസുകൾ സംഘത്തിൽ നിന്ന് 
കൊടുക്കേണ്ടവ 


മറ്റ് സ്ഥാപനങ്ങളിലെ 
ഓഹരികളിൽ 


1984 


അറ്റനഷ്ടം 


1256 . 50 


ആകെ 


5409. 00 


ആകെ 


5409 . 00 


നാളിതുവരെയുള്ള വരവ്- ചെലവ് കണക്ക് 
തുക 

ചിലവ് 


വരവ് 


തുക 


425 


സ്റ്റേറ്റ് 
അഗ്രികൾച്ചറൽ 
ആന്റ് റൂറൽ 
ഡെവലപ്പ്മെന്റ് 
ബാങ്ക് ഓഹരി 
പിൻവലിച്ചത് 


അഫിലേഷൻ 

ഫീസ് 
ലിക്വിഡേഷൻ 

ചാർജ്ജ് 
ലിക്വിഡേറ്ററുടെ 
കണ്ടിജന്റ് ചിലവ് 

കോമൺ 


150 


1000 


50 


ലിക്വിഡേഷൻ ഫണ്ട് 


375 


ആകെ 


1000 


ആകെ 


1000 


308 


24th JAN. 2017] 


CO -OPERATIVE DEPARTMENT 


എഴുതിത്തള്ളിയ ആസ്തി- ബാധ്യതകൾ 


തുക 


കണ്ടുകെട്ടിയ 
ബാധ്യതകൾ 


എഴുതിത്തള്ളിയ 
ആസ്തികൾ 


തുക 


3000 


2 .50 


പിരിഞ്ഞുകിട്ടിയ ഓഹരി 
മൂലധനം 


രൊക്കം ഇരുപ്പുതുക 

കൈവശം 


1984 


ബാങ്കിൽ നിക്ഷപം 


3150 


അഡ്വാൻസുകൾ- സംഘത്തിൽ 
നിന്നും കൊടുക്കാനുള്ളവ 


ആകെ 


4984 


ആങ്ക 


3152 . 50 


ഇപ്പോഴത്തെ ബാക്കിപത്രം 


ആസ്തി. 


തുക 


ബാധ്യത 


തുക 


ഇല്ല 


ഇല്ല 


- സമാപ്തീകരണം സംബന്ധിച്ച നടപടികൾ പൂർത്തിയായതിനെ തുടർന്ന്, സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്ഉത്തരവ് 
ലഭിക്കുന്നതിനായി സൂചന ( 6) പ്രകാരം ലിക്വിഡേറ്റർ തീരുമാനമെടുക്കുകയും സൂചന (5) പ്രകാരം ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് 
ര ജി സ് ടാറുടെ ശുപാർശ യോടെ അപേക്ഷ ഈ ആഫീസിൽ ലഭ്യ മാ കു കയും ചെയ്തു . സംഘ ത്തിന്റെ 
ലിക്വിഡേഷൻ സംബന്ധിച്ച നടപടികൾ പൂർത്തീകരിച്ചതായി എനിക്ക് ബോധ്യമായതിനാൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തത് 
താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 
കെ . 953 ചങ്ങനാശ്ശേരി താലൂക്ക് കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമംവകുപ്പ് 
74 പ്രകാരം റദ്ദ് ചെയ്തു കൊണ്ടും, ടി സംഘത്തിന്റെ പേര് സംഘങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ടും, 
ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ സംഘത്തിന്റെ ഫയലുകളും, റിക്കാർഡുകളും, ചട്ടം 70 - ൽ നിഷ്കർഷിക്കുന്ന പ്രകാരം 3 വർഷക്കാലം 
സൂക്ഷിക്കേണ്ടതും, ആയതിനുശേഷം ഈ ആഫീസിന്റെ അനുമതിയോടെ മാത്രം നശിപ്പിക്കാവുന്നതുമാണ്. 


സഹകരണസംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) 
ഓഫീസ്, കോട്ടയം. 


- ( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


309 


